Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg.No. KL / TV (N )/634 /2012 - 14 


M 


M 
.S 


GOVERNS 


0 . 


994 


ERNME 


2 muna 


NMENT OF 


KERALA 


tl of Kk dav 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


beijo 31 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


2014 20LMH00) 25 
25th February 2014 

1189 Oloso 13 
13th Kumbham 1189 
1935 00DM0 6 
6th Phalguna 1935 


Vol . III 


8 


No . 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Judicial Department 


Office of the Chief Judicial Magistrate , Thrissur 


SCHEDULE 


Column No . I 


Column No. II 


NOTIFICATION 


Name of Officer 


No. B3-4772 /2011. 


27th January 2014 . 


Sub : — Establishment of Evening Court at Thrissur 

Modified Notification — reg. 


Smt. Bharathi, S ., 

Judicial First Class 
Magistrate 
(Evening), 
Thrissur 


Ref: — Notification No. D7- 28651/2006 dated 

29 - 9 -2011 of the Hon . High Court of Kerala . 


In exercise of the powers conferred by the sub 
section ( 1) of Section 14 of the Code of the Criminal 
Procedure 1973 (Act 3 of 1974 ), the Chief Judicial 
Magistrate, Thrissur, hereby defines the areas shown in 
Column II of the schedule to be the local areas within 
which the persons mentioned in Col. No. I of the schedule 
hereunder may exercise all or any of the powers which 
may be invested under the Code for the period from 
1- 2- 2014 to 28 -2 -2014 . 


Name of 
Police Station 

Thrissur East 
Thrissur West 
Traffic 
Viyyur 
Ollur 
Railway P. S ., 
Thrissur 
Mannuthy 
Nedupuzha 
Vanitha P. S., 
Thrissur City 
(offences arising 
within the 
limits of Thrissur 


20 


KERALA GAZETTE 


[PART III 


Column No. I 


Column No. II 
East , West, 
Nedupuzha, Ollur, 
Mannuthy, 
Viyyur and Peechi 
Police Stations) 
(Cases coming 
under Section 260 of 
Cr. P . C .within the 
above Police 
Station limits made 
over by the Chief 
JudicialMagistrate, 
Thrissur) 


( Sd .) 
Chief Judicial Magistrate . 


Thrissur. 


സാമാന്യ വ്യവസ്ഥകൾ 
( എ ) ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 

നിരതദ്രവ്യമായി 2, 000 കെട്ടിവയ്ക്കേണ്ടതാണ്. 
കൂടാതെ അവർ ലേല നിബന്ധനകൾ പാലിക്കുന്നതിൽ 
വീഴ്ച വരുത്തിയാൽ തന്മൂലം വകുപ്പിനുണ്ടാകുന്ന 
കഷ്ടനഷ്ടങ്ങൾ ഈടാക്കുന്നതാണെന്ന് സമ്മതിച്ചു 

കൊണ്ടുള്ള ഒരു ഉടമ്പടിയും വയ്ക്കേണ്ടതാണ്. 
( ബി ) ലേലത്തിൽ വിജയിക്കാത്തവരുടെ നിരതദ്രവ്യം ലേലം 

കഴിഞ്ഞ ഉടൻ തിരികെ കൊടുക്കുന്നതാണ്. 
( സി ) ലേലത്തിൽ പങ്കുകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർ 

അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജ് ആഫീസിൽ 
നിന്നുള്ള സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഇലക്ഷൻ 
കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡോ, 

ഡവിംഗ് ലൈസൻസോ, പാസ്പോർട്ടോ, ഇവയിൽ 
ഏതെങ്കിലും ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോ 

നിരതദ്രവ്യത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
( ഡി ) ലേലത്തിൽ കൂട്ടി വിളിക്കാൻ ഏറ്റവും കുറഞ്ഞ സംഖ്യ 

- 50 ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. 
( ഇ ) ലേലം അവസാനിച്ച ഉടനെ ഏറ്റവും ഉയർന്ന തുക 

വിളിച്ചെടുക്കുന്ന ആൾ ആയതിന്റെ വിവരങ്ങൾ 
മുതലായ സംഗതികൾ അംഗീകരിച്ച് സൂചനയ്ക്കായി 
ലേല രജിസ്ട്രറിൽ ഒപ്പ് വയ്ക്കേണ്ടതാണ്. അങ്ങനെ 
ഒപ്പ് വയ്ക്കാതിരുന്നാലും ലേലം വിളിക്കുന്ന ആൾക്ക് 

ലേല നിബന്ധനകളിൽ നിന്നും മാറാവുന്നതല്ല . 
(എഫ്) യാതൊരു കാരണവും കൂടാതെ തന്നെ ഏതെങ്കിലും 

വ്യക്തിയുടെയോ, സ്ഥാപനത്തിന്റെയോ നിരതദ്രവ്യം 
സ്വീകരിക്കാനോ നിരാകരിക്കാനോഉള്ള സൂപ്രണ്ടിന്റെ 
അധികാരം ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. 

ലേലം സ്ഥിരപ്പെടുത്തൽ 
ലേലം പിടിക്കുന്നയാൾ ലേല തുകയുടെമൂന്നിലൊന്നു 
ഭാഗം അപ്പോൾ തന്നെ കെട്ടിവയ്ക്കേണ്ടതും അന്നേ ദിവസം 
5 മണിക്കു മുമ്പായി ബാക്കി തുക ( വില്പന നികുതിയും 
അഡീഷണൽ വില്പന നികുതിയും ഉൾപ്പെടെ) ആഫീസിൽ 
അടയ്ക്കേണ്ടതും 3 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് 
( ആഫീസ് പ്രവൃത്തി സമയങ്ങളിൽ മാത്രം) ലേല വസ്തുക്കൾ 
മാറ്റി തരേണ്ടതുമാണ്. ലേലം പിടിച്ചയാൾ എന്തെങ്കിലും 
വീ ഴ് ച വ രു ത്തു ന്ന പക്ഷ ം സ ർ ക്കാ രി നു ണ്ടാ കു ന്ന 
കഷ്ടനഷ്ടങ്ങൾക്കും ടിയാൻ ഉത്തരവാദിയാകുന്നതും ആയത് 
ഈടാക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസ് 
പ്രവൃത്തി സമയങ്ങളിൽ സൂപ്രണ്ട് ആഫീസിൽ നിന്നും 
നേരിട്ട് ലഭിക്കുന്നതാണ്. 


ജയിൽ വകുപ്പ് 
ലേല പരസ്യം 


നമ്പർ സി. പി.1 ( ജി ) - 7/ 2014. 

2014 ജനുവരി 27 . 
-- തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ സ്റ്റോക്കിൽ 
സൂക്ഷിച്ചിട്ടുള്ള ഇരുമ്പ് ആക്രി സാധനങ്ങൾ 1428 കിലോയും 
പഴയ സ്റ്റീൽ പാത്രങ്ങൾ 16 കിലോയും പഴയ അലൂമിനിയം 
പാത്രങ്ങൾ 10 കിലോയും ലേലം ചെയ്തു വിൽക്കുന്നതിന് 
ബഹു . ഡയറക്ടർ ജനറൽ ഓഫ് പിസൺ സ് ആന്റ് 
കറക്ഷണൽ സർവ്വീസസ് അവർകൾ എസ്. വി . 12633 / 12 - 
തീയതി 8- 11 -2013 പ്രകാരം ഉത്തരവായിരിക്കുന്നു . അതിനാൽ 
ടി സാധനങ്ങൾ 2014 മാർച്ച് 3 -ാം തീയതി തിങ്കളാഴ്ച പകൽ 
11 മണിക്ക് ഇവ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് വച്ച് പരസ്യമായി 
ലേലത്തിൽ വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ ലേലം തുടങ്ങുന്നതിനുമുമ്പ് 2 ,000 
(രണ്ടായിരം രൂപ മാത്രം) നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളിക്കുന്ന ആളിന്റെ പേരിൽ ബഹു . സൂപ്രണ്ട് അവർകളുടെ 
അംഗീകാരത്തിന് വിധേയമായി ലേലം സ്ഥിരപ്പെടുത്തുന്നതാണ്. 
യാതൊരു കാരണവും കൂടാതെ ലേലം നിർത്തി 
വയ്ക്കുന്നതിനും മാറ്റിവയ്ക്കുന്നതിനുമുള്ള അധികാരം 
സെൻട്രൽ ജയിൽ സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


സൂപ്രണ്ടിന്റെ കാര്യാലയം, 
സെൻട്രൽ ജയിൽ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


